COVERNMENT 
OFKERALA 


Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

220 


सत्यमेव जयते 


Reg . No. KL / TV ( N )/634/ 2018-20 


ക 


സ 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2020 ജൂൺ 16 
16th June 2020 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


1195 മിഥുനം 2 
2nd Mithunam 1195 


24 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 26 
26th Jyaishta 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


4210 


Enquiry conducted through the Village Officer, Varkala 
reveals that the following persons are the legal heirs of 
the deceased R. Harihara Iyer. 


SCHEDULE 


ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു 
കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ 
താമസക്കാരിയായ മോളി, കെ . പി . ബോധിപ്പിച്ച അപേക്ഷ 
യിൻ മേൽ ഒറ്റ ശേ ഖര മം ഗലം വില്ലേജാഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൻ 26-12-2019 -ാം തീയതി മരിച്ചുപോയ 
തായും പരേത ന്റെ നിയ മാ നു സ്യത അ വകാ ശി കളായി 
ചുവടെചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


Age 


S !. 
No. 


Name of the 
legal heirs 


Relationship 
with the deceased 


1 


S. Parvathi 
H. Ramaswami 


Daughter 

Son 


54 
53 


2 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മോളി, കെ . പി . 


ഭാര്യ 


62 


The parents and wife of the deceased are not alive. 
Objections if any against the issuance of the legal 
heirship certificate to the above said 2 persons has to be 
filed in person before the undersigned within 30 days 
from the date of publication of the notice in the Kerala 
Gazette . Belated application and those sent by post will 
not be considered . 


2 


മേഴ്സി ബർണാഡ് 


മകൾ 


42 


3 


ടോം , കെ . കെ . 


മകൻ 


38 


( Sd ) 


Taluk Officer, 
Varkala . 


Tahsildar. 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശസർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറ ഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസ 
ത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞുംതപാൽവഴിയും 

ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


Kattakada Taluk 


പരസ്യം 


( 1) 


( 3) 


നമ്പർ എ3-5200 12020 . 

2020 മാർച്ച് 7. 
കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമംഗലം വില്ലേജിൽ 
കാരാമത്ത് വീട്ടിൽ അനിൽകുമാർ മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്നു കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസ 
ത്തിലെ താമസക്കാരിയായ ജലജകുമാരി, കെ . ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ ഒറ്റശേഖരമംഗലം വില്ലേജാഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൻ 3-7-2019 -ാം തീയതി മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെചേർക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 


നമ്പർ എ3-4756 2020. 

2020 മാർച്ച് 10. 
കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ പൂവച്ചൽ 
പി . ഒ., ഉണ്ടപ്പാറ , വാറുവിള കുറണ്ടി സഹദ് മൻസിലിൽ 
ബീമ , ആർ. മരിച്ചു പോ യ തി നാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു 
കാണിച്ച് പെരുങ്കുളം വില്ലേജിൽ പൂവച്ചൽ പി. ഒ., ഉണ്ടപ്പാറ, 
ഫാത്തിമ മൻസിലിൽ താമസക്കാരനായ റഹിം ബോധിപ്പിച്ച് 
അപേക്ഷയിൻമേൽ പെരുങ്കുളം വില്ലേജാഫീസർ മുഖേന 
അവകാശവിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൾ 16-10-2015 -ാം തീയതി മരിച്ചുപോയ 
തായും പരേ ത യുടെ നിയ മാ നു സൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു. 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ജലജകുമാരി, കെ . 


ഭാര്യ 


48 


പേര് 


വയസ് 


2 


പരേതയുമായുള്ള 


ആതിര , എ . ജെ . 


മകൾ 


23 


കമ 
നമ്പർ 


ബസം 


3 


ആരതി, എ . ജെ . 


21 


1 


റഹിം, എം . 


ഭർത്താവ് 


60 


2 


ഫിറോസ്, ആർ. 


മകൻ 


32 


3 


ഷെറീന , ബി . ആർ. 


മകൾ 


27 


4 


നബീസ ബീവി 


മാതാവ് 


75 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
പേരിൽ അനന്തരാവകാശസർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസ 
ത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞുംതപാൽവഴിയും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എ3-5217 / 2020 . 

2020 മാർച്ച് 6. 
കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേഖരമം ഗലം വില്ലേജിൽ 
പൂഴനാട് പി. ഒ., കടമ്പറ, കണ്ണലിക്കോണം, മാതാഹൗസിൽ 
പി . കുഞ്ഞച്ചൻ മരിച്ചു പോയതിനാൽ പരേതന്റെ പേരിൽ 


പരേതയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതയുടെ പേരിൽ 
അനന്തരാവകാശസർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസ 
ത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞും തപാൽവഴിയും ലഭിക്കുന്ന 

ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ല . 


78 


16th JUNE 2020] 


COMMISSIONERATE OF LAND REVENUE 


421 1 


നമ്പർ എ3-5438 2020 . 


2020 മാർച്ച് 13. 


മാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ളപക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി കഴിഞ്ഞും തപാൽ 
വഴിയും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കാട്ടാക്കട. 


( ഒപ്പ്) 
തഹശീൽദാർ. 


കാട്ടാ ക്കടെ താ ലൂ ക്കിൽ കു ള ത്തു മ്മൽ വില്ലേജിൽ 
കട്ടക്കോട് പി . ഒ., കാര്യോട്ടുകോണം, അഖിൽ ഭവനിൽ 
അനിൽകുമാർ, ഡബ്നു . മരിച്ചു പോയതിനാൽ പരേതന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്നു കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസ 
ത്തിലെ താമസക്കാരിയായ കമലാഭായി ബോധിപ്പിച്ച അപേക്ഷ 
യിൻമേൽ കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പകാരം ടിയാൻ 24-1-2020 -ാം തീയതി മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി ചുവടെ ചേർക്കുന്ന 
വരാണുള്ളതെന്നും കാണുന്നു . 


KOLLAM DISTRICT 


Kollam Taluk 


പരസ്യം 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമലാഭായി 


ഭാര്യ 


54 


2 


അഖിൽ , എ . കെ . 


മകൻ 


24 


3 


അഖില , എ . കെ . 


മകൾ 


22 


(1) 
നമ്പർ ബി2-44072020. 

2020 മാർച്ച് 5. 
കൊല്ലം താ ലൂ ക്കിൽ 

ഇര വി പുരം വില്ലേജിൽ 
വാളത്തുംഗൽ പി . ഒ ., അമ്പുതൊടിയിൽ നീലകണ്ഠൻ, എ . 
17-1-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശസർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന്പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ദേവകി ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ ഇരവിപുരം, വർക്കല , കല്ലു വാ തുക്കൽ 
വില്ലേജ് ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ 
നട ത്തി യ തിൽ താഴെ പറ യു ന്ന വർ അനന്തരാവ കാ ശി 
കളാണെന്ന് അറിയുന്നു . 


4 


അനില , എ . കെ . 


21 


3 


പേര് 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അവ കാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി30 ദിവസ 
ത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. സമയപരിധി 
കഴിഞ്ഞുംതപാൽ വഴിയും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങൾ 
സ്വീകരിക്കുന്നതല്ല. 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബം 


1 


ദേവകി, ജി . 


ഭാര്യ 


65 


2 


നിദ, എൻ. 


മകൾ 


43 


3 


നിദിയ , എൻ. 


40 


3 


( 5) 


പരതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
അവകാശികൾ മേൽക്കാണിച്ചവരാണെന്നു കാണിച്ച് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെ 
ടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധിക്കുശേഷമോ തപാലിലോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതുമാണ്. 


നമ്പർ എ3-615112020 . 

2020 മാർച്ച് 13 . 
കാട്ടാ ക്ക താലൂ ക്കിൽ വീര ണ കാവ് വില്ലേജിൽ 
പന്നി യാട് പി . 

ഒ ., കോവിൽ വിള രാധാ നി വാ സിൽ 
രുഗ്മിണി അമ്മ, സി , മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾ 
ക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു കാണിച്ച് 
മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസ 
ക്കാരിയായ രാധമ്മ, സി . ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കുളത്തുമ്മൽ വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ 
നട ത്തുകയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ 
പകാരം ടിയാൾ 23-1-2020 -ാം തീയതി മരിച്ചുപോയതായും 
പരേ ത യുടെ നിയമാനുസൃത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


(2 ) 
നമ്പർ ബി2-4483 2020. 

2020 മാർച്ച് 5. 
കൊല്ലം താ ലൂ ക്കിൽ മു ണ്ട യ് ക്ക ൽ 

വില്ലേജിൽ 
മുണ്ടയ്ക്കൽവെസ്റ്റ്, പത്മ വിലാസ് വീട്ടിൽ ദേവ രാജ്, ജി . 
13-6-2019 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശസർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതന്റെ ഭാര്യ ടി വീട്ടിൽ ലത , ഇ . കെ . ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിന്മേൽ മുണ്ടയ്ക്കൽ, കൊല്ലം ഈസ്റ്റ്വില്ലേജ് 
ആഫീസർമാർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
താഴെ പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ഗൗരി അമ്മ, 


സി . 


സഹോദരി 


70 


2 


രാധമ്മ, സി . 


67 


ബന്ധം 


1 


ലത , ഇ . കെ . 


ഭാര്യ 


63 


പരേത അവിവാഹിതയാണ്. പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . പരേതയുടെ പേരിൽ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ്മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും 
വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത 


2 


ഗംഗാദത്ത് 


മകൻ 


24 


3 


ഭാഗീരഥി 


മാതാവ് 


88 


79 


